Governmentof Kerala 
കേരള സർക്കാർ 

2011 


| Reg. No . രജി. നമ്പർ 
KL/ TV ( N )/12/ 2009 - 2011 


GOVERNM 


. 
പക 


കാ 


VMENT OF 
मन्यव अपत 


OF KERI 


अपनर 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No . 


4th January 2011 

2011 ജനുവരി 4 
14th Pousha 1932 
1932 പൌഷം 14 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 


Police Department 


ലേലപ്പരസ്യം 


TABLE- I 
Anchalummoode Police Station 


നമ്പർ ഇ2 - 50489 / 2010 / ക്യൂ . 


2010 ഡിസംബർ 20 . 


Sl . No. 


Reg. No. 


Type of Vehicle 


Bajaj Autorickshaw 


- The Kerala Escheits and Forfeiture Act 1964- ലെ 
13 (1), 14 സെക്ഷനുകൾ അനുസരിച്ച് ജില്ലാ കളക്ടർ എന്ന 
നില യിൽ ടിയാ നിൽ നിക്ഷിപ്തമായ അധികാരപ്രകാരം, 
കൊല്ലം ജില്ലാ കളക്ടർ അധികാരപ്പെടുത്തിയതനുസരിച്ച് 
കൊല്ലം ജില്ലാ പോലീസ് സൂപ്രണ്ട് പുറപ്പെടുവിക്കുന്നത്. 


LML Vespa Scooter 


കൊല്ലം ജില്ല യിലെ വിവിധ പോലീസ് സ്റ്റേഷൻ 
പരിധികളിൽ വിവിധ കാരണങ്ങളാൽ ബന്തവസ്സിൽ എടുത്തതും 
നാളിതുവരെ ഉടമസ്ഥത സംബന്ധിച്ച് ആരും അവകാശവാദം 
ഉന്നയിക്കാത്തതുമായ ഇതോടൊപ്പം ചേർത്തിട്ടുള്ള പട്ടിക 1- ൽ 
പ്രതിപാദിച്ചിട്ടുള്ള വാഹനങ്ങൾ വാഹനഭാഗങ്ങൾ താഴെ പട്ടിക 
2 - ൽ കാണിച്ചിട്ടുള്ള കേന്ദ്രങ്ങളിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. 


- 1 

2 
- 3 
- 4 

5 
6 
7 
8 


KL 02M 6736 
KL 02C 8362 
KL 01A 3751 
KL 02B 6677 
KLJ 19 4002 
KL 03 A 9263 
KL 02 P 9002 
KL 07 H 2276 


Bajaj M /C 
Hero Honda M / C 
Suzuki M /C 


Kollam 


East Police Station 


- Sl . No. 


Reg. No . 

(2 ) 


Type of Vehicle 

- (3 ) 


(1 ) 


കസ്റ്റ ഡി യിൽ എടു ക്ക പ്പെട്ട താഴെ പട്ടി ക യിലെ 
വാഹ ന ങ്ങൾ/ വാഹ ന ഭാ ഗ ങ്ങ ൾ കാല താമസം കൂടാതെ 
തീർപ്പാക്കണമെന്ന് ഗവൺമെന്റിന്റെ ഉത്തരവ് ജി. ഒ. ( പി ) 421/10/ 
ആർ. ഡി . തീയതി 19 - 10 - 2010 അനുസരിച്ച് നടപടി ക്രമങ്ങൾ 
പൂർത്തീ ക രിച്ച് ഈ വാഹ ന ങ്ങ ൾ / വാ ഹ ന ഭാ ഗ ങ്ങ ൾ 
2011 ജനുവരി 10 ,11 തീയതികളിൽ താഴെ പറയുന്ന പട്ടികയിൽ 
പ്രത്യേകം പരാമർശിച്ചിട്ടുള്ള സമയത്തും സ്ഥലത്തും വച്ച് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


- 2 


| KL 02 P 3659 

KEQ 1774 
KL 02 C 5395 
KRU 2872 


Hero Honda M/ C 
Bajaj M/ C 
LML Vespa Scooter 


4th JAN. 2011 ] 


POLICE DEPARTMENT 


- (1) 


( 2) 


(3) 


- (1) 


LML Vespa Scooter 


(2) 
KL 01 Y 8114 
KL 04 J 6888 
KL 01 AA 8847 
KL 02 B 6772 


- 


- 52 

53 
54 
55 


(3) 
Yamaha Crux M /C 
Hero Honda M /C 
TVS Victor M /C 
LML Vespa Scooter 


Eം . 


Bajaj Scooter 


പട്ടിക 2 


ക്രമ വാഹനങ്ങൾ ലേലം വാഹനം/ പരിശോധനയ്ക്ക് 
നമ്പർ സൂക്ഷിച്ചിരി ചെയ്യപ്പെടുന്ന വാഹന അധികാര 

ക്കുന്ന തീയതിയും ഭാഗങ്ങളുടെ പ്പെടുത്തിയ 
കേന്ദ്രങ്ങൾ സമയവും എണ്ണം ഉദ്യോഗസ്ഥൻ 


Bajaj A ./R . 


എസ് . ഐ ., 
അഞ്ചാലുംമൂട് 


- 1 അഞ്ചാലുംമൂട് 10 - 1- 2011 , 

പകൽ 11 മണി 
- 2 കൊല്ലം ഈസ്റ്റ് 11 - 1- 2011, 

പകൽ 11 മണി 


- 


55 


Maruti Van 
Bajaj Kawasaki M /C 


എസ് . ഐ ., 
കൊല്ലം ഈസ്റ്റ് 


വാഹനത്തിന്റെ ഇനം 


നിരതദ്രവ്യം ( 1) 


150 


250 


ഇരുചക്രവാഹനങ്ങൾ 
മുച്ചക്ര വാഹനങ്ങൾ 
നാലുചക്ര വാഹനങ്ങൾ 
( കാർ, ജീപ്പ് മുതലായവ) 


500 


5 KL 02 ( 6000 
6 KL 02 B 5114 
7 KCT 2642 
8 KL 02 H 6761 
9 KL 02 4553 
10 KBT 7353 
11 KEQ 2393 
12 KEQ 1928 
13 KL 02 E 7389 
14 , KL 02 F 903 
15 KL 02 R 1631 
16 KL 02 L 8164 
17 TN 04 H 5892 
18 KL 02 ( 4744 
19 KL 03 388 
20 KL 02 N 8134 

- KL 07 H 5484 
22 KL 02 K 7250 

| KL 08 F 1604 
- KL 01 F 3840 

KL 05 B 4486 
KL 01 E 9403 

KL 02 AA 2217 
- KL 74 1508 

KL 02 F 4834 
30 KE Q 2561 

| KL 02 N 2513 
| KL 02 C 4809 

KL 02 V 5640 
34 KL 07 AV 1812 

| KL 02 J 4010 
| KL 16 C 9155 

| KL 23 9487 
38 KL 02 C 6905 

KL 01AB 3244 
- KL 16 1287 
41 KL 02 D 5528 
42 KL 02 ( 3748 

KL 02 ( 1994 

| KL 02 A 1783 
45 KL 02 P 3516 

KL 05 B 386 
| KL 02 X 2590 

- KL 01 J 5289 
49 KL 02T 530 
50 KL 02 ( 2135 
51 KL 02 U 8137 


Hero Honda M /C 
Enfield M /C 
Susuki M /C 
Bajaj Kawasaki M /C 
Hero Honda M / C 
Susuki M / C 
Yamaha M /C 
Hero Honda M /C 
Susuki M /C 
Yamaha M / C 
Bajaj Kawasaki 
Pulser M /C 
Bajaj Kawasaki M /C 
Bajaj Discover M /C 
Pulser M / C 
Hero Honda Splender M /C 
Hero Honda M / C 
Pulser M /C 
Bajaj CT 100 M /C 
Pulser M / C 
Boxer M /C 
Susuki M /C 
Hero Honda Splender M /C 
CD 100 M/ C 
Bajaj Kawasaki M /C 


ലേല ത്തിൽ പങ്കെ ടു ക്കു വാൻ ആഗ്ര ഹി ക്കു ന്ന വർ 
ലേലദിവസം ലേലസ്ഥലത്ത് കൃത്യസമയത്ത് ഹാജരാകേണ്ടതും 
ലേലം തുടങ്ങുന്നതിന് ഒരുമണിക്കൂർമുൻപ് മേൽപ്പറഞ്ഞ 
വാഹനങ്ങൾക്ക് വാഹനഭാഗങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുളള നിരതദ്രവ്യം 
ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെടുന്നവർക്ക് തങ്ങൾ അടച്ച 
നിരതദ്രവ്യം ലേലസ്ഥലത്തുവച്ചു തന്നെ തിരിച്ചു നൽകു 
ന്നതാണ്. ടെണ്ടർ നൽകാൻ ആഗ്രഹിക്കുന്നവർ പ്രസ്തുത 
ടെണ്ടർ സീൽചെയ്ത കവറിൽ നേരിട്ടോ തപാൽ മുഖേനയോ 
“ ജില്ലാ പോലീസ് സൂപ്രണ്ട്, ജില്ലാ പോലീസ് ഓഫീസ്, 
കൊല്ലം എന്ന വിലാസത്തിൽ 2011 ജനുവരി 6 -ാം തീയതി ഉച്ച 
കഴിഞ്ഞ് 3 മണിക്കു മുൻപായി കിട്ടത്തക്കവിധം അയയ്ക്കേണ്ട 
താ ണ് . ടെണ്ട റി നൊപ്പം ഏതെ ങ്കിലും ദേശ സാൽകൃത 
ബാങ്കിൽ നിന്നും “സൂപ ണ്ട് ഓഫ് പോലീസ്, കൊല്ലം 
ജില്ല ”യുടെ പേരിൽ വാങ്ങിയിട്ടുളള നിരതദ്രവ്യത്തിനുളള 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. കവറിനു 
മുകളിൽ “ വാഹന ലേലത്തിനുള്ള ടെണ്ടർ- വാഹന നമ്പർ 
............... എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 
ടെണ്ടർ നൽകിയിട്ടുള്ളവർ ലേലസ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്തു 
തന്നെ ഹാജരായിരിക്കേണ്ടതാണ്. 


Hero Honda M /C 
TVS Victor M /C 
Bajaj Kawasaki M /C 
Hero Honda Passion M /C 
Yamaha M / C 
CT 100 M/ C 


ലേലം അവ സാ നിച്ചാ ലു ടൻ ടെണ്ടർ തുറക്കു ന്നതും 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക നൽകുന്നയാൾക്ക് 
ലേലം താൽക്കാലികമായി ഉറപ്പിച്ചു നൽകുന്നതുമാണ്. ലേലം 
കഴി ഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതിയും 
മുഴുവൻ തുകയുടെ നിയമാനുസൃത നികുതിയുമടക്കം വരുന്ന 
തുക ( നിരതദ്രവ്യം കഴിച്ച്) ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്തു 
വച്ചു തന്നെ അടച്ച് രസീത് വാങ്ങേണ്ടതും, ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കൈപ്പറ്റിയാലുടൻ ബാക്കി തുകയും 
കൂടി അടച്ച് സ്വന്തം ചെലവിലും ഉത്തരവാദിത്വത്തിലും 
വാഹനങ്ങൾ വാഹനഭാഗങ്ങൾ നീക്കം ചെയ്യേണ്ടതുമാണ്. 


4th JAN . 2011 ] 


POLICE DEPARTMENT 


ഏതെങ്കിലും കാരണത്താൽ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടു - സൂപ്രണ്ടിന് രേഖാമൂലം സമർപ്പിക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന 
ത്തിയിട്ടുള്ള ആൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണ പരാതി/ആക്ഷേപം/ ഉടമസ്ഥാവകാശം യാതൊരു കാരണവശാലും 
ങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും സ്വീകരിക്കുന്നതല്ല. 
വാഹനം/ വാഹനഭാഗം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. 

- യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 
പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതും 

കാരണമോ കാണിക്കാതെ ലേലം/ ടെണ്ടർ മാറ്റിവയ്ക്കുന്നതിനും 
മുൻലേലക്കാരിൽനിന്ന് ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന 

അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം കൊല്ലം ജില്ലാ 
സംഖ്യയ്ക്ക് മുൻലേലക്കാരൻ അവകാശി അല്ലാത്തതുമാണ്. 

പോലീസ് സൂപ ണ്ടിൽ നിക്ഷിപ്ത മാ യി രിക്കു ന്ന താ ണ് . 
- ലേലം ചെയ്യു വാ നുദ്ദേശിക്കുന്ന വാഹനങ്ങൾ| വാഹന വിശ ദ വി വ ര ങ്ങ ൾ ക്ക് പസ്തു ത ഓ ഫീ സു മാ യി 
ഭാഗങ്ങൾ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാവുന്നതാണ്. 
അന്യത്ര ചേർത്ത പട്ടികയിൽ പ്രത്യേകം അധികാരപ്പെടുത്തുന്ന 

ലേലംകൊണ്ട് വാഹനങ്ങൾക്ക് നിയമപരമായ രേഖകൾ 
ഉദ്യോഗസ്ഥർ മുഖാന്തിരം 2011 ജനുവരി മാസം 1 -ാം തീയതി 

ലഭ്യ മ ല്ലാത്ത പക്ഷം ആയത് ലഭി ക്കു ന്ന തി നു വേണ്ടി ഈ 
മുതൽ 10 -ാം തീയതിവരെയുളള പ്രവൃത്തിദിവസങ്ങളിൽ 

നോട്ടീസ് പ്രകാരമുള്ള നിബന്ധനകൾ പാലിച്ച് വാഹനം 
രാവിലെ 11 മുതൽ വൈകിട്ട് 5 മണിവരെയുള്ള സമയത്ത് 

രേഖാമൂലം കൈപ്പറ്റി 30 ദിവ സ ത്തി നകം മോട്ടോർ 
പരിശോധന നടത്താവുന്നതാണ്. 

വെഹിക്കിൾസ് റൂൾസിലെ 57 (1) -ാം ചട്ടപ്രകാരം ബന്ധപ്പെട്ട 
ഈ ലേല പരസ്യത്തോടൊപ്പം ചേർത്തിട്ടുള്ള പട്ടികയിൽ ട്രാൻസ്പോർട്ട് ഓഫീസർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 
പരാമർശിച്ചിട്ടുളള വാഹന വു മായി ബന്ധപ്പെട്ട് ഉടമസ്ഥാ 
വകാ ശമോ തർക്കമോ ലേലം ചെയ്യു ന്നത് സംബ ന്ധിച്ച് 
പരാതിയോ ആക്ഷേപമോ ഉളളപക്ഷം ആയത് ഈ പരസ്യം ജില്ലാ പോലീസ് ഓഫീസ്, 

( ഒപ്പ്) 
പ്രസിദ്ധീകരിച്ച് 10 ദിവസത്തിനകം കൊല്ലം ജില്ലാ പോലീസ് കൊല്ലം. 

ജില്ലാ പോലീസ് സൂപ്രണ്ട്. 


